Government of Korala 
കൽ ഡക്ക 

2009 


- Reg. No. ജി സ 

T 122009-2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


VOL LIVI 
- വാല്യം 34 


TIERUVANANTUPURAM , TUESDAY 

തിടെ വന്നു , പച്ച 


13 ) October 2009 
2009 aÃOsxmus : 3 
21st Act 1931 
193 : ആശിനം 21 


So. | 40 


സ 


PART III 
Public Works Department 


SHORT TENDER NOTICE 
No. DRIQCW/ 18/2009. 23rd September 2009 . 

Sealed competitive tenders are invited for the 
upgradation of STAAD Pro 2006 to the latest version 
and training of STAAD Pro V8i in the DRIQ Board . 
Tender form can be purchased directly from the 
Office of the Chief Engineer at Rs . 400 + 12 . 5 % ST 
from 12- 10 -2009 to 16- 10 -2009 at 1 p . m . The tender 
forms are not transferable and the cost of the tender 
form is not refundable . The total P . A . C . of the work 
is Rs. 1 , 25,000 . 

EMD equivalent to Rs. 2 .5 % ( Two and half 
percentage ) of the quoted amount in the form of 
Demand Draft taloon in the name of the Chief 
Engineer (Operations), DRIQ Board , PWD , 
Thiruvananthapuram -695 033 payable at 
Thiruvananthapuram should be submitted along with 
the tenders . Filled up tenders will be received in 
the Chief Engineer s Office till 4 p . m . on 16 - 10 - 2009 . 
Tender will be open d in the presence of tenderers 
or their authorized representatives present at 
4 .30 p . m . on the same day. The tenderers shall 
submit the proof of identity authorization letter at 
the time of opening . 

Due to any reason the day is declared holiday 
the tender will be opened in th : next working day 
at the same time and venue . All other conditions 
are the same as those current in Kerala Public 
Works Department . 


ഡിക്കും 

ബോർഡിൽ സ്ററാഡം പാ 
2006 ലോറസിന് വേർഷനിലേക്ക് അപ്ഗ ഡ 
ചെയ്യുന്നതിനും സ്റ്റാഡം പാ V8 പഠിപ്പിക്കു 
ന്നതിനും വേണ്ടി സർക്കാരിൽ രജിസ്ററർ ചെയ്തിട്ടുളള 
കമ്പ്യൂട്ടർ കമ്പനികളിൽ നിന്നും മുവച്ച മത്സര 
സ്വഭാവമുളള ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 
ദർഘാസ് ഫോറങ്ങൾ ചീഫ് എ ബി നീ യ റു ടെ 
ഓഫീസിൽ നിന്നും രൂപ + 00 + 12 . 5 % വില്പന 
നികുതി നിരക്കിൽ നേരിട്ട് ല ഭി ക്കു ന്ന താ ണ് . 
ദർഘാസ് ഫോറത്തിന്റെ വില്പന 12 - 10 -2009 മുതൽ 
16-10- 2009 ഉച്ചയ്ക്ക് 1 മണിവരെ ആയിരിക്കും , 
ദർ ഘാ സം ഫോറങ്ങൾ യാതൊരു കാരണവശാലും 

കൈമാററം ചെയ്യാൻ പാടില്ലാത്തതും വില മടക്കി 
നൽകാത്തതുമാകുന്നു . അടങ്കൽ തുക രൂപ 1 ,25 , 000 . 
- ക്വാട്ട ചെയ്യുന്ന തുകയുടെ രണ്ടരശതമാന 
ത്തിനുളള (2 . 5 % ) തുക നിരത ഭവ്യമായി ചീഫ് 
എഞ്ചിനീയർ (ഓപ്പറേഷൻസ്) , ഡീക്ക് ബോർഡ്, 

പൊതുമരാമത്ത് വകുപ്പ്, തിരുവനന്തപുരം- 695 033 
എന്ന പേരിൽ തിരുവനന്തപുരത്ത് മാറാവുന്ന 
ഡിമാൻറ് ( ഡാഫ്ററുകൂടി ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ് . പൂരിപ്പിച്ച ദർഘാസുകൾ 
ചീഫ് എ ബ : ന ി യ പ : ഒ ാ ഫ 1 സ | തൽ 
സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി 16- 10 -2009 

വകുന്നേരം 4 മണിയാണ്. അന്നദിവസം 4 . 30 
മണിക്ക് ഹാജരായിട്ടുളള കരാറുകാരുടെ അംഗീക ത 
ാപാസന്റോറീവുമാരുടെ സാ നി 3 ധ്യ ത്തി ൽ 
ദർഘാസുകൾ തുറക്കുന്നതാണ്. കരാറുകാർ അവരുടെ 
ഐഡൻറിററി തെളിയിക്കുന്ന രേഖകൾ ദർഘാസ് 


- 1 


തുറക്കുന്ന സമയത്ത ഹാജരാകണം, ഏതെങ്കിലും 
കാരണാവകാർ അന്നേദിവസം ഒw ]പ (പ്രഖ്യാപിക്കുക 
വരാണെങ്കിൽ മത0 852 പ വ , അ 1 6 വസം 
4.30 മണിക്ക് അത് സWഥലത്ത ദരിഘാസുകൾ 
തുറക്കുന്നതാണ് , ബാക്കിയുള്ള എല്ലാ നിസനി ധനകളും 

പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള നിയമ 
അഴക് വിധേയമായിരിക്കും, 


7,500 


പത 


..? 390 


3 കപ്പയർ. 


വലയുടെ പേരുവിവരം രേഖപ്പെടുത്തിയ പ്രത്യേകം 
(പ്രത്യേകംമുദ്രവച്ച കവറുകളിൽ മൽസരസ്വഭാവമുള 
8ർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസുകൾ 
അന്നേദിവസം വൈകുന്നേരം 4 . 30- ന് ഹാജരുള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

നിരത 
! കന 

- ദർഘാസ് നമ്പരും 
നമ്പർ - ( പരുത്തിയുടെ പേരും ( വ്യം 

ഉദ്ദേശ അടങ്കൽ തുകയും രൂപ 
32 / എഇ പി 2009- 10 - പി . ഡി . 
മാഡിൽ കി . മീ . 10 ,000 
മു തൽ 19 , 000 വരെയുളള 
ഭാഗത്ത് 5 3 2 പ യാഗിച്ചുളള 
ആ ഗ്യാവശ്യ അററകുറ്റപ്പണികൾ 

ചെയ്യുക - രൂപ 3,00,000 
. 2 33/എഇഇപി 2009 - 10 -വണ്ടിപ്പെരിയാർ 

മൂഴിയാർ റോഡിൽ കി . മീ . 0000) 
മുതൽ 20 , 200 വരെയുളള ഭാഗത്ത് 
വാർഷിക അറാകുറ്റപ്പണികളും 
കലുങ്കുകളും പാറപ്പാറുകളും, 
ടെലിഫോൺ പോസ്റ്ററുകളും 
ഇലക് ടിക് പോസ്റ്ററുകളും 

പെയിൻറു ചെയ്യുകയും ചെയ്യുക 
- രൂപ 3 , 00, 000 

| 7, 500 
34 /എഇഇപി 2009- 10 - -കുവലോകം 
പരപ്പു റോഡിൽ കി . മീ . റjou 
മുതൽ 4 , 000 വരെയു ളള ഭാഗത്ത് 
20 മി . മീ . കനത്തി ൽ ചിപ്പിംഗ് 
കാർപ്പ് ചെയ്യുക - 
രൂപ 2 , 00 , 000 

5 , 000 
- a 

35 - ഇപി 2009 - 10 _ ടി കി . മീ . 
6,500 മുതൽ 12, 000വരെ - 
രൂപ 3, 00, 000 

7,500 
- 5 36 എഇഇപി 2009 - 10 - റിഞ്ഞപുഴ 

മ്പ റോഡിൽ കി . മീ . 1600 - ൽ 
കോൺ( കീറാ ” ഓട നിർമ്മാണവും 
സംരക്ഷ ണ , പണികളും ചെയ്യുക 
രൂപ 3, 00 , 000 

7,500 


Office ofthe Chief ($d.) 
Engincer (Operation) · Chief Engineer 
DRIQ Board,PWD " (Pon and onbehalf of the 
Thiruvananthapuram. Governor of Kerala). 


ലഘു ദേഘാസ് പരസ്യം 


നമ്പർ ഡി,ബി,1908. 2017 സെപ്റംബർ 29, 
-- കോൾ ഗവർണ്ണിക്കു 1ndി നിരത്തുകൾ വിമാനം 
അസിസ് മാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനിയർ, 
പി എ 8 9° താഴെ പറയുന്ന വേ ല കൾ ക 
പൊതുമരാമത്ത് വകുപ്പിൽ രജിസ് 1ർചെയ്തിട്ടുളള 
നീര് ചീത് 10ഗ്യതയുള്ള കത്തുകാരിൽനിന്നും 
10.1010 . തീയതി വൈകുന്നേരം നാല് മണിവാർ 


ദർഘാസം ( പ്രമാണത്തിന്റെ വില - ( ക്രമനമ്പർ 

3- ന് രൂപ 500 + വാറ്, മററുളളവയ്ക്ക് 
രൂപ 700 + വാററ്. 
വേല തീർക്കണ കാലാവധി - 6 മാസം, 
ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിശദവിവരങ്ങളും 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിന്റെ കാര്യാലയത്തിൽ 
നിനം ദർഘാസ് സ്വീകരിക്കുന്നതിന് 3 ദിവസം 
മുമ്പു മുതൽ അന്ന ദിവസം ഉച്ചയ്ക്ക് ഒരു മണി 
വരെ ആഫീസ് സമയത്ത് ദർഘാസ് ( പ്രമാണത്തിൻറ 
വിലയും വില്പന നികുതിയും രൊക്കം പണമായോ 
മണിയോർഡറായോ അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ 
ലിക്കുന്നതാണ്. ദർഘാസം പ്രമാണത്തിനുംവി 
അടച്ച തുക യാതൊരു കാരണവശാലും മടക്കിക്കൊടു 
ക്കുന്നതല്ല . അംഗീകുത കരാറുകാർ അവരവരുടെ രജി 
സ്ട ഷൻ കാർഡുകൾ കാണിച്ചാൽ മാത്രമേ ദർഘാസ 
പ്രമാണങ്ങൾ ലഭിക്കുകയുളളു . ദർഘാസ പ്രമാണ 
ങ്ങൾ കൈമാററം ചെയ്യാൻ പാടുള്ളതല്ല . നിരതദ്രവ്യം 
പീരുമേട് പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകാ 
വിഭാഗം അസിസ്ററൻ എക്സിക്യൂട്ടീവ് എഞ്ചിനാ 
യറുടെ പേരിൽ അടച്ച് ജോലിയുടെ പേര് വ്യക്ത 
മായി രേഖപ്പെടുത്തി മതിയായ സാറാമ്പ് പതിച്ച് 
ഒപ്പിട്ട് ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
നിർദ്ദിഷ8 ഫോറത്തിലുള്ള ഒരു പ്രാഥമിക ഉടമ്പടി 
50 രൂപ വിലയുളള മുളക്കടലാസിൽ ടൈപ്പ് ചെയ്ത് 
ഒപ്പിട്ട് ദർഘാസി നോടൊപ്പം വയ്ക്കേണ്ടതാണ്. കേരള 
പൊതുമരാമത്ത് വകുപ്പിലെ 8 ർ ഘാ സ ക ക ളു 
സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഇതിനും 
ബാധകമായിരിക്കും, 


1990- ലെ കേരള നിർമ്മാണത്തൊഴിലാളി ക്ഷേമനിധി 
നിയമത്തിലെ 8 ( 3 ) വകുപ്പുപ്രകാരം നിർമ്മാണ 
പണിച്ചെലവിന്റെ ഡിപ്പാർട്ടുമെൻറൽ മെറ്റീരിയൽസ 
ഒഴിച്ചുളള തുകയുടെ ഒരു ശതമാനം അംശാദായമായി 
നിർമ്മാണത്തൊഴിലാളി ക്ഷേമനിധിയിലേക്കുവി 
കരാറുകാരുടെ ബില്ലുകളിൽനിന്നും കിഴിക്കുന്നതാണ്. 

കരള നിർമ്മാണത്തൊഴിലാളി - കമന യിയി 
ലേക്കുളള നിർദ്ദിഷ9 രജിസ°ടഷൻ ഫീസ് അടച്ച 
രസീത് ഹാജരാക്കുന്ന കരാറുകാർക്ക്മാതാ ദി ലാസ 
പമാണങ്ങൾ നൽകുകയുളളു . - 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

1 സിസ്റ ൻ ) * 
നിരത്തുകൾ വിഭാഗം, 

എക്സിക്യൂട്ടീവ 
പീരുമേട്, 

എഞ്ചിനീയർ, 


